Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERNM 


- 
കേര 


രള സർക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th November 2013 
2013 നവംബർ 12 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


- | MA 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


21st Karthika 1935 
1935 കാർത്തികം 21 


PART III 


Police Department 


തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 

നടപടിക്രമം 


( സാന്നിദ്ധ്യം: പി. പ്രകാശ് ഐ . പി.എസ്.) 


വിഷയം: - അച്ചടക്ക നടപടി സീനിയർ സിപിഒ 4587 

സേവ്യറിനെതിരായ അച്ചടക്ക നടപടി- - വാച്യാ 
ന്വേഷണം അന്തിമ തീർപ്പ് കൽപ്പിച്ച് ഉത്തരാ 
വാകുന്നത് സംബന്ധിച്ച്. 


വായന: (1) ഈ ഓഫീസിലെ 25- 4- 2013 -ാം തീയതിയിലെ 

എച്ച് 1/ 13250/13/ ആർ. സി. നമ്പർ ഉത്തരവ്. 


ഉത്തരവ് നമ്പർ എച്ച്1 / പി ആർ/ 20/ 2013/ ആർസി 

- തീയതി 3 - 10 - 2013 

( സിഒ നമ്പർ 747/ 13 / ആർസി) 
- ശ്രീ . സേവ്യർ സിപിഒ 4587 തൃശ്ശൂർ ജില്ലാ സായുധ സേന 
യിൽ പ്രവൃത്തിയെടുത്തു വരവെ 9 - 5 - 2011 തീയതി മുതൽ 
മുൻകൂർ അനുമതി വാങ്ങാതെ അനധികൃതമായി ഡ്യൂട്ടിയിൽ 
നിന്നും വിട്ടു നിൽക്കുകയും അനുമതി കൂടാതെ രാജ്യം വിട്ടു 
പോയതിനും പോലീസ് സ്റ്റാന്റിംഗ് ഓർഡറിലെ 147 -ാം 
വകുപ്പനുസരിച്ചും പി. എച്ച്. ക്യു . സർക്കുലർ 22/ 74 പ്രകാരവും 
ടിയാനെ ഡെസേർട്ടറായി പ്രഖ്യാപിക്കുകയും, 60 ദിവസത്തിനകം 
ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ ഹാജരാകാൻ സമയ 
പരിധി അനു വാദിച്ചിരുന്നതുമാ ണ്. ടി സമ യ പരിധിക്കകം 
ടിയാൻ ജോലിക്ക് ഹാജരാകാതിരിക്കുകയും ജോലിയിൽ നിന്ന് 
വിട്ടു നിൽക്കുന്നതിനുള്ള കാരണം ബോധിപ്പിക്കുകയോ അവധി 
അപേക്ഷ നൽകുകയോ ചെയ്യാതിരിക്കുകയും വഴി ടിയാന്റെ 
ഭാഗത്തു നിന്നും ഗുരു ത ര മാ യ കൃത്യ വി ലോപം, 
അച്ചടക്കലംഘനം, അച്ചടക്കസേനയുടെ അന്തസ്സിന് കളങ്കം 
ചാർത്തൽ എന്നീ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളതായി പ്രഥമദൃഷ്ട്യാ 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാൽ ടിയാനെതിരായി 1958 - ലെ കെ . പി . 
ഡി . ഐ . പി. ആന്റ് എ . റൂൾസിലെ ബന്ധപ്പെട്ട ചട്ടങ്ങൾ 
അ നു ശാ സിക്കും വിധം ഒരു വാച്യാ നേ ഷണം നടത്തി 
റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥനായി 
ജില്ലാ സായുധ സേനാ ഡെപ്യൂട്ടി കമാണ്ടന്റിനെ ചുമതല 
പ്പെടുത്തി വായന (1) പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. 


(2) തൃശ്ശൂർ ജില്ലാ സായുധ സേനാ ഡെപ്യൂട്ടി 

കമാണ്ടന്റ് ആർ.2 / 106 / ഡിസി/ 2011/ ആർ 
നമ്പ രിൽ 5 - 7 - 2 013 -ാം തീയ തി യിൽ 
സമർപ്പിച്ച അന്വേഷണ വിചാരണ പ്രതിക . 


( 3) എച്ച്1 / പി . ആർ. | 2013 | ആർ. സി . നമ്പർ 

പ്രകാരം 23 - 7 - 2013 -ാം തീയതിയിൽ ഈ 
ഓഫീസിൽ നിന്നും നൽകിയ കാരണം 
കാണിക്കൽ നോട്ടീസ്. 


29th JAN . 2013 ] 


POLICE DEPARTMENT 


126 


മേൽ ഉത്തരവു പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ 

ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ത്യശ്ശൂർ ജില്ലാ സായുധ സേനാ ഡെപ്യൂട്ടി കമാ ണ്ട ന്റ് 

- ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
വാച്യാന്വേഷണം നടത്തി സമർപ്പിച്ച അന്വേഷണ വിചാരണ 

ഒരു മണിക്കൂർ മുമ്പ് ? 500 നിര തദവ്യം കെട്ടി വെച്ച് 
റിപ്പോർട്ടാണ് വായ ന ( 2 ) - ൽ കാണിച്ചിട്ടു ള്ള ത് . 
അന്വേഷണത്തിൽ കുറ്റാരോപിതനെതിരായ ആരോപണങ്ങൾ രസീപ്റ്റ് കൈപ്പറ്റേണ്ടതുമാ ണ്. സീൽ ചെയ്ത കവറിൽ 
പൂ ർണ്ണ മായും തെളി ഞ്ഞിട്ടു ണ്ടെന്ന നിഗ മ ന ത്തി ലാണ് ദർഘാസുകൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ 2013 ഡിസംബർ 
അന്വേഷണോദ്യോഗസ്ഥൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 

2 -ാം തീയതിക്കുമുമ്പ് തപാൽമാർഗ്ഗമോ നേരിട്ടോ പ്രസ്തുത 
അന്വേ ഷ ണോ ദ്യോ ഗ സ്ഥൻ സമർപ്പിച്ച അന്വേ ഷ ണ 

ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
വിചാരണ റിപ്പോർട്ടും അനുബന്ധ രേഖകളും വിശദമായി 
പരിശോധിച്ചതിൽ അന്വേഷണോദ്യോഗസ്ഥന്റെ നിഗമനത്തോട് 

- പരസ്യമായി ലേലം അവസാനിച്ചാലുടൻ സീൽ ചെയ്ത 
പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ടിയാൻ ചെയ്ത കുറ്റത്തിനുള്ള 
ആനുപാതിക ശിക്ഷയായി ടിയാനെ സർവ്വീസിൽ നിന്നും 

ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
നീക്കം ചെയ്യുവാൻ ( Removal from Service ) താൽക്കാലിക കൂടുതൽ തുക കാണുന്ന ആൾക്ക് ലേലം താൽക്കാലികമായി 
മായി തീരുമാനിച്ചുകൊണ്ട് ടിയാന് വായന ( 3) പ്രകാരം ഒരു 

ഉറപ്പിക്കു ന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ദർഘാസ് 
കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. 

തുകയുടെ പകുതി സംഖ്യ വിൽപ്പന നികുതി ഉൾപ്പെടെ 
ടി കാരണം കാണിക്കൽ നോട്ടീസ് ടിയാൻ രാജ്യത്തിന് 
പുറത്തായതിനാൽ ടിയാന് നൽകുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതും, 

( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തു വെച്ചു തന്നെ അടയ്ക്കേ 
ടിയാന്റെ വീട്ട് അഡ്രസ്സിൽ രജിസ്റ്റേർഡായി ഈ ഓഫീസിൽ ണ്ടതും ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി 
നിന്നും അയച്ച നോട്ടീസ് ടിയാൻ സ്ഥലത്തില്ലെന്ന കാരണവു 

- 10 ദിവ സ ത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേ 
മായി മടങ്ങി വന്നിട്ടുള്ളതുമാണ്. 

വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലം കൊണ്ട് ആൾ 
- മേൽ സാഹചര്യത്തിൽ, സീനിയർ സി . പി . ഒ . 4587 

മുകളിൽ പറഞ്ഞ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ ടിയാന്റെ 
ശീ . സേവ്യർ ടിടിയെ സർവ്വീസിൽ നിന്നും നീക്കം 
ചെയ്യുവാനുള്ളഎന്റെ താൽക്കാലിക തീരുമാനം സ്ഥിരപ്പെടുത്തി 

നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടാക്കുന്നതും സാധനങ്ങൾ 
ക്കൊണ്ട് ടിയാൻ സേവനത്തിൽ നിന്ന് അനധികൃതമായി പുനർലേലം ചെയ്യുന്നതുമാണ്. 
വിട്ടു നിന്ന 9 - 5 - 2011 -ാം തീയതി മുതൽ സേവനത്തിൽ നിന്ന് 
നീക്കം ചെയ്തുകൊണ്ടും (Removal from Service) ഇതിനാൽ 

പുനർലേലത്തിൽ ഡിപ്പാർട്ട്മെന്റിന്എന്തെങ്കിലും നഷ്ടം 
ഉത്തരവാകുന്നു . 

സംഭ വിച്ചാൽ ആയ തിന് ആദ്യം ലേലം കൊണ്ട് ആൾ 
- മേലുത്തരവിനെതിരെ ടിയാന് 2 മാസത്തിനകം തൃശ്ശൂർ 
റേഞ്ച് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ മുമ്പാകെ അപ്പീൽ 

ഉത്തര വാദി ആകു ന്ന താ യിരിക്കും. കൂടുതൽ ലേലത്തുക 
സമർപ്പിക്കാവുന്നതാണ്. 

ലഭിച്ചാൽ ടിയാൻ അതിന് അവകാശി ആയിരിക്കുന്നതുമല്ല. 
( ഒപ്പ്) 

ലേല വസ്തുക്കൾ ലേല തീയതിക്ക് മുമ്പുള്ള 5 പ്രവൃത്തി 
തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി. ദിവസങ്ങളിൽ പോലീസ് സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി 

ഓഫീസിൽ വെച്ച് പരിശോധിക്കാവുന്നതാണ്. 


ലേലപ്പരസ്യം 


ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേ 
നടപടികൾ റദ്ദ് ചെയ്യുന്നതിനും സി . ബി . സി . ഐ . ഡി. എച്ച്. 
എച്ച്. ഡബ്ല . III പോലീസ് സൂപ്രണ്ടിന്റെ തീരുമാനം 
അന്തിമമായിരിക്കും. 


നമ്പർ F1-515 / CB HHW III /KKD / 2013 . 2013 ഒക്ടോബർ 10 . 

- കോഴിക്കോട് കംബ്രാഞ്ച് സി . ഐ . ഡി. HHW III 
വിഭാഗം പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിലെ സ്റ്റോറിൽ 
സൂക്ഷിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗയോഗ്യമല്ലാത്ത 
വാഹ ന ത്തിന്റെ സ്പെയർ പാർട്സുകൾ, ടയർ, ട്യൂബ്, 
കരി ഓയിൽ എന്നിവ 2013 ഡിസംബർ 5 -ാം തീയതി വ്യാഴാഴ്ച 
രാവിലെ 11 മണിക്ക് പ്രസ്തുത ഓഫീസ് പരിസരത്തു വെച്ച് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


( ഒപ്പ്) 


പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, 
സി . ബി . സി . ഐ . ഡി . 

- പോലീസ് സൂപ്രണ്ട്, 
എച്ച്. എച്ച്. ഡബ്ല . III, - സി. ബി. സി. ഐ . ഡി. 
കോഴിക്കോട്. 

എച്ച്. എച്ച്. ഡബ്ല . III 


